© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No , KL / TV ( N ) / 634 / 2021-2023 


COVERNMENT 


ക 


്യ 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ജൂൺ 1 
1st June 2021 


വാല്യം 10 


നമ്പർ 


് 


1196 ഇടവം 18 
18th Idavam 1196 


22 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 11 
11th Jyaishta 1943 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


1st JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4049 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ഒന്നും രണ്ടും കക്ഷികൾ പരേതന്റെ അനന്തരാവകാശികളാണെന്ന് 
കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂർ തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ സഹിതം ആക്ഷേപം 
ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും തപാൽമാർഗ്ഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


പരേതയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ഒന്നു മുതൽ അഞ്ച് വരെ കക്ഷികൾ പരേതയുടെ അനന്തരാ 
വകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നകം 
പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖ കൾ സഹിതം ആക്ഷേപം ബോധിപ്പിക്കേ ണ്ട താ ണ് . 
കാ ലാ വധി കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭി ക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 7 ) 


നമ്പർ ജി2-1928 2021 . 

2021 ഫെബ്രുവരി 19 . 
പുനലൂർ താലൂക്കിൽ ചണ്ണപ്പെട്ട വില്ലേജിൽ കോടന്നൂർ 
മാമ്പപച്ചയിൽ എം . സതീശൻ 4-1-2021 -ാം തീയതി മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണ് . പരേതന്റെ വസ്തു വകകൾ ക്രയവിക്രയം 
നട ത്തു ന്ന തിനും , ബാങ്ക് ഇട പാ ടു കൾക്കും മറ്റ് ഇതര 
ആവ ശ്യ ങ്ങ ൾക്കു മായി 

സർട്ടി ഫിക്കറ്റ് 
അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ ലേഖ , ആർ . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
പരേതന്റെ അവകാശികളാണെന്നറിയുന്നു . 


അവ ക  ാശ 


( 9 ) 
നമ്പർ ജി2-3331 2021 . 

2021 ഏപ്രിൽ 20 . 
പുനലൂർ താലൂക്കിൽ കരവാളൂർ വില്ലേജിൽ നീലമ്മാൾ , 
എസ് . എൻ . വി . മന്ദിരത്തിൽ ഹരിദാസ് , ജി . 14-7-2019 -ാം 
തീയതി മരണപ്പെട്ടുപോയിട്ടുള്ളതാണ് . പരേതന്റെ പി . എഫ് 
ആനു കൂല്യം , 

സർവ്വീസ് 

ആ നു കൂ ല്യ ങ്ങൾ എന്നിവ 
ലഭിക്കുന്നതിനും മറ്റ് ഇതര ആവശ്യങ്ങൾക്കുമായി അവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ 
ബീന , ജി . സമ ർപ്പിച്ച് അപേ ക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവർ പരേതന്റെ അവകാശികളാണെന്നറിയുന്നു . 
ക്രമ അവകാശികളുടെ 

മരണപ്പെട്ട 

വയസ് 
നമ്പർ പേര് 

കക്ഷിയുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ട 
കക്ഷിയുമായുള്ള 

ബന്ധം 


ബം 


1 


44 


ഭാര്യ 
മകൾ 


1 


48 


ലേഖ , ആർ . 
ഗീതു , എൽ . എസ് . 
നന്ദന , ൽ . എസ് . 


2 


25 


ബീന , ജി . 
അഖിൽ , എച്ച് . 
അജിൽ , എച്ച് . 


ഭാര്യ 
മകൻ 


2 


28 


3 


19 


3 


26 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ഒന്നു മുതൽ മൂന്ന് വരെ കക്ഷികൾ പരേതന്റെ അനന്തരാ 
വകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം പുനലൂർ 
തഹശീൽദാർ മുമ്പാകെ 

നേരിട്ട് ഹാജരായി രേഖകൾ 
സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ 
മരണാനന്തര ആനുകൂല്യങ്ങൾ ഒന്നാം കകഷി കൈപ്പറ്റുന്നതിന് 
ഇതര കക്ഷികൾ സമ്മതിച്ച് മൊഴി നൽകിയിട്ടുള്ള താണ് . 
ആയതിനാൽ ഒന്നു മുതൽ മൂന്ന് വരെ കക്ഷികൾ പരേതന്റെ 
അനന്തരാവകാശികളാണെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
പുനലൂർ തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖകൾ 
സഹിതം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
പുനലൂർ . 

തഹശീൽദാർ . 


( 8 ) 
നമ്പർ ജി2-186112021 . 

2021 ഫെബ്രുവരി 17 . 
പുനലൂർ താലൂക്കിൽ ഇടമൺ വില്ലേജിൽ ചരുവിള പുത്തൻ 
വീട്ടിൽ കെ . കമലാക്ഷി 15-6-2014 -ാം തീയതി മരണപ്പെട്ടു 
പോയിട്ടുള്ള താണ് . ഗവൺമെന്റ് സംബ ന്ധ മാ യതും മറ്റ് 
ഇത് ര ആ വ ശ്യ ങ്ങ ൾക്കു മായി അ വ കാശ സർട്ടി ഫിക്കറ്റ് 
അ നു വ ദി ക്ക ണ മെന്ന് കാണിച്ച് പര ത യു ടെ 
രാജേന്ദ ൻ , സി . എൻ . സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീസർ മുഖാ ന്തിരം അ ന്വേ ഷ ണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ പരേത 

രതന്റെ അവകാശിക 
ളാണെന്നറിയുന്നു . 


മകൻ 


വ യ സ് 


കമ് 
നമ്പർ 


അവകാശികളുടെ 

പേര് 


മരണപ്പെട്ട 
കക്ഷിയുമായുള്ള 


PATHANAMTHITTA DISTRICT 

Mallappally Taluk 

NOTICE 
No. A4-1573 / 2021 . 

5th May 2021 . 
Notice is hereby given to all whom it may concerned 
that M. K. Devakiamma , Santhi House , Vellayil P. O. , 
Perumpetty Village of Mallappally Taluk Pathanamthitta 
District has filed an application before this office for the 
issuance of legal heirship certificate in respect of her 
husband K. Janardhanan Pillai who expired on 
11-7-2020 Enquiry conducted through the concerned 
Village Officer reveals that the persons mentioned below 
are the legal heirs of the deceased . 


ബന്ധം 


1 


മകൻ 


68 


2 


മകൾ 


63 


3 


രാജേന്ദ്രൻ , സി . എൻ . 
രാധാമണി , കെ . 
വിലാസിനി , എൻ . 
പ്രസന്നൻ , എൻ . 
രജനി , എൻ . 


61 


4 


മകൻ 


57 


5 


മകൾ 


46 


Gaz , No. 22 / 2021 / DTP ( CLP ) . 


59 


1st JUNE 2021 ] 


COMMISSIONERATE OF LAND REVENUE 


4050 


SCHEDULE 


പ ര ത നായ 


Age 


Sl . 
No. 


Name of the 
legal heris 


Relationship with the 

deceased 


ആക യാൽ ടിയിൽ 

സദാ ന ന്ദന്റെ 
നിയ മാ നു സ ത 

അ വ കാശികൾ മേൽ പറഞ്ഞ 4 പേർ 
മാത്രമാണെന്ന് കാണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ള പക്ഷം ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
കാർത്തികപ്പള്ളി തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി 
രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങൾ യാതൊരു 
കാരണവശാലും പരിഗണിക്കുന്നതല്ല . 


29 


( 2 ) 


1 M. K. Devakiamma 

Wife 

85 
2 Sreekala , J. 

Daughter 

54 
3 Sreejith , J. 

Son 

51 
4 J. Bindulatha 

Daughter 

48 
5 J. Indulekha 

46 
Objections if any against the issuance of the legal 
heirship certificate to the above said persons should be 
filed in person below the undersigned within 30 days from 
the date of publication of this notice in the Kerala 
Government Gazette . Belated applications and those sent 
by post will not be considered . 
Taluk Office , , 

( Sd . ) 
Mallappally . . 

Tahsildar . . 


No , A3 4665/2021 . 


23rd February 2021 . 


Notice is hereby given all to whom it may 
concern that Sheeja James Manackal , Evoor South , 
Pathiyoor Village , Alappuzha District of Kerala State 
has applied for a legal heirship certificate of her husband 
James , O. who expired on 7-1-2021 . The legal heirship 
certificate is required for various purposes . Enquiry 
conducted through the Village Officer , Pathiyoor reveals 
that following are the legal heirs of late James , O. as per 
Indian Succession Act . 


ERRATUM NOTICE 


SCHEDULE 


No. A4-1528 / 2019 . 

5th May 2021 . 
As per the Kerala Government Gazette published in 
30-3-2021 ( Gazette No. 13 , Vol . X ) in the Land Revenue 
Commissioner's sheet - Part III , Page No. 2428 in the notice 
number A4-1528 / 2019 , the date of death of P. V. Philip , 
Pappattu House , Mallappally West , Anicadu P. O. , 
Anicadu Village of Mallappally Taluk is Changed to read 
as " 20-11-2018 ' instead of '20 -11-2019 ' , 


Sl . 
No. 


Name of the 
legal heirs 


Relationship with Age 

the deceased 


1 


Sheeja James 


Wife 


53 


2 


Jerin James 


Daughter 


29 


Taluk Office , 
Mallappally . 


( Sd . ) 
Tahsildar . 


3 


Jithin James 


Son 


23 


ALAPPUZHA DISTRICT 

Karthikappally Taluk 


പരസ്യം 


Parents of the deceased are not alive . Objections if 
any against the issue of the legal heirship certificate 
stating that the above mentioned three persons are the 
legal heirs of late James , 0. has to file before the 
undersigned within 30 days from the date of publication 
of this notice in the Kerala Government Gazette . 
Objections sent by post or filed after the stipulated time 
will not accept . 

. 
Taluk Office , , 

( Sd . ) 
Karthikappally . . 

Tahsildar . 


( 1 ) 


നമ്പർ എ3-42971 2021 . 

2021 ഫെബ്രുവരി 23 . 
കാർത്തികപ്പള്ളി താലൂക്കിൽ പത്തിയൂർ വില്ലേജിൽ 
എരുവ പടിഞ്ഞാറ് മുറിയിൽ സദാനന്ദഭവനം വീട്ടിൽ ദിലീപ് 
ടിയാന്റെ പിതാവ് സദാ നന്ദൻ മരണപ്പെട്ടു പോയി എന്നും 
വിവിധ ആവ ശ്യ ങ്ങൾക്കായി ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകണമെന്നും കാണിച്ച് ബോധിപ്പിച്ച അപേക്ഷയിൻമേൽ 
പത്തിയൂർ വില്ലേജാഫീസർ മുഖേന അന്വേഷണവും അവകാശ 
വിചാരണയും നടത്തിയതിൽ ടിയിൽ സദാനന്ദൻ 19-1-2011 - ൽ 
മരണപ്പെട്ടു പോയി എന്നും ഹിന്ദു പിൻ തു ടർച്ചാ വ കാശ 
നിയ മ പ കാ രം പര തന് 

പറ യു ന്ന വരാണ് 
അവകാശികളായിട്ടുള്ളതന്നും അറിവായിട്ടുണ്ട് . 


Ambalapuzha Taluk 


പരസ്യം 


( 1 ) 


താഴ 


നമ്പർ എ4-6497 / 21 / 2021 . 


2021 ഏപ്രിൽ 26 . 


പേര് 


കമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 


ബസം 


1 


65 


ഭാര്യ 
മകൻ 


2 


45 


പത്മിനി 
ദിലീപ് 
ദീപു 
ദീപ 


അമ്പലപ്പുഴ താലൂക്കിൽ അമ്പലപ്പുഴ വടക്ക് വില്ലേജിൽ 
കളപ്പു രയ്ക്കൽ വീട്ടിൽ സുധീഷ് , ജി . എന്നയാൾ മരിച്ചു 
പോയെന്നും വിവിധ ആവശ്യത്തിന് അവകാശ സർട്ടിഫിക്കറ്റ് 
ആവ ശ്യ പ്പെട്ടു കൊണ്ട് പരേ തന്റെ ഭാര്യ സൂര്യ , എസ് . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അന്വേഷണം നടത്തിയതിൽ ടിയാൻ 29-3-2021 -ാം തീയതി 
മരിച്ചു പോയെന്നും പരേ രേ തന്റെ അ വകാശിക ളായി താഴെ 
പറയുന്ന നാല് പേരാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 


3 


40 


4 


മകൾ 


36 


( പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 


60 


Salim A 


Digitally signed by Salim A 
Date : 2021.07.16 11:57:46 
+ 05'30 ' 


